Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KL/ TV ( N )/634/2012 -14 


KE 


കര 
GOVERNM 


രള സർ 


ർക്കാർ 


NMENT OF 

- 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


27th August 2013 

2013 ആഗസ്റ്റ് 27 
5th Bhadra 1935 
1935 ഭാദ്രം 5 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Industries Department 


തിരുവനന്തപുരം കയർ വികസന ഡയറക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ഡോ . കെ . മദനൻ) 
നമ്പർ സി. എസ്. 5/4492/91. 


2013 ജൂ 


ലൈ 24 , 


വിഷയം : - കയർ വികസനം - തൃപ്പൂണിത്തുറ തെക്കുംഭാഗം കയർ വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം 

നമ്പർ 335 അന്തിമ സമാപ്തീകരണം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 

സംബന്ധിച്ച്. 
സൂചന : - ( 1) 28 - 4 - 1971 - ലെ സ്പെഷ്യൽ ആഫീസറുടെ സി . എസ്. 5 / 889/ 69 നമ്പരായ നടപടിക്രമം. 

( 2) സർക്കാർ ഉത്തരവ് ( സാധാരണ ) നമ്പർ 1574/ 9/ വ്യവ. തീയതി 17 -12- 2009. 
(3) വടക്കൻ പറവൂർ കയർ ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ 7-5-2013 - ലെ LI( C) 335/2000 നമ്പരായ കത്ത്. 
( 4 ) വടക്കൻ പറവൂർ കയർ പ്രോജക്ട് ആഫീസറുടെ 27 - 5 - 2013 - ലെ ഡി / 568 / 2001 നമ്പരായ ശുപാർശ 

റിപ്പോർട്ട്. 
- വടക്കൻ പറവൂർ കയർ പ്രോജക്ടിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന തൃപ്പൂണിത്തുറ തെക്കുംഭാഗം കയർ വ്യവസായ 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 335 എന്ന സംഘം സഹകരണ നിയമ പ്രകാരം 12 - 3 - 1961 - ൽ രജിസ്റ്റർ ചെയ്യുകയും, 
25 - 3 - 1961 - ൽ പ്രവർത്തനക്ഷമമാകുകയും ചെയ്തു . തുടർന്ന് ടി സംഘത്തിന്റെ പ്രവർത്തനം നിലച്ചു 
പോകുകയാണുണ്ടായത്. അ തുപകാരം ലിക്വിഡേറ്റ് ചെയ്യുകയും സൂചന (1 ), ആദ്യലിക്വിഡേറ്റർ 23 - 7 - 1971 - ൽ 
ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു . ക്ലെയിം നോട്ടീസ് കേരള ഗസറ്റിൽ 9 - 5 - 1972 - ൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 
സംഘത്തിന്റെ ലിക്വിഡേഷൻ തീയതി വരെയുള്ള കണക്കുകൾ സഹകരണ വകുപ്പും ലിക്വിഡേഷൻ കാലയളവിലെ 
കണക്കുകൾ വടക്കൻ പറവൂർ കയർ പാജക്ട് ആ ഫീസിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആഡിറ്റ് ചെയ്ത്തു 
സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 


27th AUG. 2013 ] 


INDUSTRIES DEPARTMENT 


- സംഘം ലിക്വിഡേറ്റർ തയ്യാറാക്കിയ ബാലൻസ് ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ സംഘത്തിന് ഇനി ഈടാക്കിയെടുക്കാനും 
കൊടുത്തു തീർക്കുവാനും ആസ്തികൾ യാതൊന്നും ഇല്ലാത്തതിനാൽ, സർക്കാർ മുതൽ ബാദ്ധ്യതയായ 6, 303.18 രൂപയും പലിശ 
1,015 . 84 രൂപയും ഉൾപ്പെടെ ആകെ 7 ,319 .02 രൂപ എഴുതി തള്ളിക്കൊണ്ട് സൂചന ( 2 ) പ്രകാരം സർക്കാർ ഉത്തരവ് 
പുറപ്പെടുവിച്ചിരുന്നു . ലിക്വിഡേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി 1969- ലെ കേരള സഹകരണ നിയമം 
വകുപ്പ് 73 ( ജെ ) പ്രകാരം ലിക്വിഡേഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരമുപയോഗിച്ച്, ടി സംഘത്തിന്റെ ഈടാക്കാൻ 
കഴിയാത്ത ആസ്തിയും, റിസർവ്വ് ഇനത്തിൽ വകവെച്ച തുകയും സംഘത്തിന്റെ കണക്കിൽനിന്നും എഴുതിത്തള്ളികൊണ്ടും 
സംഘത്തിന്റെ നഷ്ടം വന്ന തുക കണക്കിൽനിന്നും നീക്കം ചെയ്തുകൊണ്ടും, കൊടുത്തു തീർക്കാൻ കഴിയാത്ത ബാദ്ധ്യത 
തുക കണ്ടുകെട്ടിക്കൊണ്ടും ഉത്തരവായിട്ടുണ്ട്. 
-- മേൽപ്പറഞ്ഞ വകയിൽനിന്ന് ടി സംഘത്തിന് ആസ്തിയായും, ബാദ്ധ്യതയായും ഒന്നുംതന്നെ നിലനിൽക്കുന്നില്ലെന്നും, 
സംഘത്തിന്റെ സമാപ്തീകരണ പൊതുയോഗം വിളിച്ചു ചേർത്തെങ്കിലും ആരുംതന്നെ ടി യോഗത്തിൽ 
പങ്കെടുക്കുകയുണ്ടായിട്ടില്ലെന്നും ആയതിന്റെ അടിസ്ഥാനത്തിൽ സംഘം ലിക്വിഡേറ്റർ സൂചന (3 ), തൃപ്പൂണിത്തുറ തെക്കുംഭാഗം 
സി . വി. സി . എസ്. ലി . നമ്പർ 335 - ന്റെ രജിസ്ട്രേഷൻ റദു ചെയ്ത ഉത്തരവുണ്ടാകാൻ അപേക്ഷിച്ചതിൻപ്രകാരം, ടി സംഘം 
അന്തിമമായി സമാപ്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നതിന് സൂചന (4) പ്രകാരം വടക്കൻ പറവൂർ കയർ 
പ്രോജക്ട് ആഫീസർ ശുപാർശ ചെയ്തിരുന്നു . 


ഉത്തരവ് 


മേൽ പ്രസ്താവിച്ച സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തൃപ്പൂണിത്തുറ തെക്കുംഭാഗം കയർ വ്യവസായ സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ 335- ന്റെ പ്രവർത്തനങ്ങൾ അന്തിമമായി സമാപ്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടറുടെയും വടക്കൻ പറവൂർ കയർ പ്രോജക്ട് ആഫീസറുടെയും ശുപാർശ അംഗീകരിച്ചുകൊണ്ട് ടി സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


സംഘം വക മുഴുവൻ രേഖകളും റെക്കാർഡുകളും ഉത്തരവ് തീയതി മുതൽ മൂന്നു വർഷക്കാലം വരെ ലിക്വിഡേഷൻ 
ഇൻ സ്പെക്ടറുടെ പക്കൽ സൂക്ഷിക്കേണ്ട തും , ടി കാലാവധി പൂർത്തിയായാൽ കയർ വികസന ഡയറക്ടറുടെ 
അനുമതിയോടുകൂടി മാത്രം നശിപ്പിക്കാൻ പാടുള്ളുവെന്നും ഓർമ്മപ്പെടുത്തുന്നു . 


കയർ വികസന ഡയറക്ടറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


- (ഒപ്പ്) 
കയർ വികസന ഡയറക്ടർ. 


ക്ലെയിം നോട്ടീസ് 


നമ്പർ SCI/ 01/ L / 2013 . 


2013 ജൂ 


ലൈ 8. 


വയനാട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ 4 - 5 - 2013 - ലെ ഡി / 1306 / 2010 നമ്പർ ഉത്തരവ് പ്രകാരം 
ലിക്വിഡേഷനിലായ സുപ്രീം കമ്പ്യൂട്ടേഴ്സ് വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ SIND ( w) 74 കൽപ്പറ്റ പി. ഒ.-യുടെ 
പ്രവർത്തനം നിർത്തൽ ചെയ്ത്, താലൂക്ക് വ്യവസായ ഓഫീസ്, വൈത്തിരിയിലെ സീനിയർ സഹകരണ ഇൻസ്പെക്ടർ 
എന്നവരെ പ്രസ്തുത സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുള്ളതാകുന്നു . ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും 
എന്തെങ്കിലും തുക ലഭിക്കാനുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ രണ്ട് മാസത്തിനകം 
ലിക്വിഡേറ്ററായ എന്നെ നേരിട്ടോ ചുമതലപ്പെട്ട ഏജന്റ്മുഖേനയോ രേഖാമൂലം അറിയിക്കണമെന്നുള്ള വിവരം എല്ലാ 
സംഘാംഗങ്ങളേയും ഇടപാടുകാരേയും പൊതുജനങ്ങളേയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രീസ് സെന്റർ, 
വയനാട്. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


